Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No . 02 ). MMIÓ 
KL / TV (N )/ 12/ 2010 - 2011 


VONME 


MODE 


VENT OF 


KERALA 


त्यावर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LV 
beijo 55 


1st June 2010 

2010 and 1 
11th Jyaishta 1932 
1932 6230100 11 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Animal Husbandry Department 


NOTIFICATIONS 


to the post of Senior Superintendent (General) for the 
year 2010 in the Animal Husbandry Department. 


1 . Shri T. K . Sivaji 


2 . Smt. P. V . Ambili 


(1 ) 
No. D1- 32498 / 10 /Estt . 

14th May 2010 . 
The following is the select list of Officers 
proposed by the Departmental Promotion Committee 
( L ) and approved by the Government Vide Letter 
No.3114 /AHE2 /10/ AD dated 4 -5 - 2010 for the promotion 
to the post of Senior Superintendent (Accounts ) for 
the year 2010 in the Animal Husbandry Department. 


3. Smt. P . Usha Kumari 


4 . Shri Boban K . John 


5. 


Shri Jose, C . P. 


6 . Smt. Susan Jannet 


7. Smt. Valsalakumari Amma 


8. 


Shri Balachandran , B . 


9. Shri Mathew Linclon Roy, M . D . 


1. Shri Boban K . John 
2. Smt. Valsalakumari Amma 
3. Shri Balachandran , B . 

(2 ) 
No. D1-32498/09/ Estt. 

14th May 2010 . 
The followimg is the select list of Officers 
proposed by the Departmental Promotion Committee 
(L ) and approved by the Government Vide Letter 
No.3114 /AHE2 / 10/AD dated 4 -5 -2010 for the promotion 


Directorate of Animal Husbandry , 
Vikas Bhavan , 
Thiruvananthapuram . 


Dr . R . VIJAYAKUMAR , 
Director and Convener 

of DPC (L ). 


KERALA GAZETTE 


[PART III 


ലേല പരസ്യം 


ബന്ധ പ്പെട്ട ഉദ്യോഗ സ്ഥ രുടെ സാന്നിദ്ധ്യ ത്തിൽ സ്വന്തം 
ഉത്തരവാദിത്വത്തിൽ കാലിച്ചാക്കുകൾ ഫാമിൽനിന്നും നീക്കം 
ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും കാരണവശാൽ പണമടയ്ക്കാൻ 
വീഴ്ച വരുത്തുന്നയാളുടെ നിരതദ്രവ്യം യാതൊരുവിധമായ 
അറി യി രു മി ല്ലാതെ തന്നെ സർക്കാ രി ലേക്ക് മുതൽ 
കൂട്ടു ന്ന താ ണ് . ലേല ത്തിൽ പരാ ജ യ പ്പെടുന്ന ആളുടെ 
നിര ത ദ വ്യം ലേല നട പടികൾ പൂർത്തി യാ യാ ല ട ൻ 
മടക്കി നൽകുന്നതാണ്. 


നമ്പർ ഇ - 201/ 2010. 

2010 മേയ് 14. 
-- മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള കുടപ്പനക്കുന്ന് 
ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന 
6000 പ്ളാസ്റ്റിക് കാലിച്ചാക്കുകൾ 10 - 6 - 2010 - ന് രാവിലെ 
11 മണിക്ക് ഫാം ആഫീസിൽവച്ച് പരസ്യമായി ലേലം ചെയ് 
വിൽക്കു ന്ന താ ണ് . ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ 
ആഗ്രഹിക്കു ന്ന വർ അന്നേദി വസം രാവിലെ 11 മണിക്ക് 
മുമ്പായി 500 രൂപ ( അ ഞ്ഞൂറ് രൂപ ) നിര ത ദ വ്യ മായി 
ആഫീസിൽ ഒടുക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്കകം 
നിരതദവ്യം ഓഫീസിൽ അടയ്ക്കാത്തവരെ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. ലേലത്തിൽ ഏറ്റവും 
കൂടുതൽ തുക വിളിക്കുന്ന യാളുടെ പേരിൽ യുക്തമെന്ന് 
കണ്ടാൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ അംഗീകാരത്തിന് 
വിധേയമായി ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. 
ടിയാൻ അന്നു തന്നെ നിര ത ദ വ്യം കഴിച്ച് ബാക്കിയുള്ള 
മുഴു വൻ തുക യും ആയതിന്റെ നികു തിയും ചേർത്ത് 
പണമടച്ചശേഷം ആഫീസ് പ്രവർത്തി സമയത്ത് ഫാമിലെ 


- ലേലം നിശ്ചയിച്ചിരിക്കുന്ന ദിവസം എന്തെങ്കിലും കാരണ 
വശാൽ അവധി ആവുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി 
ദിവസം നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന സമയത്തും സ്ഥലത്തും 
വച്ച് ലേലം നടത്തുന്നതാണ്. ചുവടെ ഒപ്പ് രേഖപ്പെടുത്തിയിരി 
ക്കുന്ന ഓഫീസറുടെ ഇതിൻമേലുള്ള ഏതു തീരുമാനവും 
അന്തിമമായിരിക്കും. 


ജില്ലാ കന്നുകാലിവളർത്തൽ കേന്ദ്രം, 
കുടപ്പനക്കുന്ന്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


